| Reg . No. രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVBONMU 


. കാ 


VENT OF 


OF KER 


- 


न्य 


अपर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd March 2010 
- 2010 മാർച്ച് 23 
2nd Chaithra 1932 
1932 ചൈതം 2 


വാല്യം 55 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


No . D - 4030 /2006/ R .Dis. 


28th January 2010 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969), that 
the following society , the particulars of which is 
furnished in the categorical statement is registered by me 
today as a Co -operative Society under the said Act, on 
the basis of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 


പ്രവർത്തനമേഖല - - പാറത്തോട് പഞ്ചായത്തിലെ 9, 10 

വാർഡുകൾ ഉൾപ്പെടുത്തി പടിഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി 
എരുമേലി റോഡിൽ കുളപുറം തോടു മുതൽ 
നരകം പടി വരെയും തുടർന്ന് തെക്ക്കാഞ്ഞിരപ്പള്ളി 
ഗാമ പ ഞ്ചാ യത്ത് അ തിർ ത്തി , മുണ്ട്ക്കയം 
ഗ്രാമ പഞ്ചായത്ത് അതിർത്തി, കിഴക്ക്മുണ്ടക്കയം 
ഗ്രാമപഞ്ചായത്ത് അതിർത്തി, വടക്ക് കാരിക്കുളം 
മുണ്ടപ്ലാക്കൽ- നാടുകാണി നടപ്പാത , പുലികുന്നേൽ തൊട്ടു 
കുളപ്പുറം വരെയും അതിർത്തികൾ വരുന്ന പ്രദേശങ്ങൾ 

ആയിരിക്കുന്നതാണ്. 
ബാദ്ധ്യത് - ക്ലിപ്തം. - 
അംഗീകൃത മൂലധനം- 50,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെതുക, ഓഹരി മൂലധനം, 
സഞ്ചിത കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിത നഷ്ടം കുറച്ചിട്ട് ബാക്കി 

തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടില്ല . 
കൂവപ്പള്ളി ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ കെ . 246 ( ഡി ) ആപ്കോസ് ജില്ലാ ക്ഷീര വികസന 
വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 15 - 1 - 2010 - ലെ 
ഡി. 4030/ 06 ആർ. ഡിസ്. ഉത്തരവുപ്രകാരം രജിസ്റ്റർ 

ചെയ്തിരിക്കുന്നു . 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

- ( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘ ത്തിന്റെ പേരും മേൽ വിലാസവും - കൂവപള്ളി 
ക്ഷീരോൽപാദക സഹകരണസംഘം, ക്ലിപ്തം നമ്പർ 
കെ . 246 ( ഡി ) ആപ്കോസ്, കൂവപ്പള്ളി പി . ഒ . 


രജിസ്റ്റർ ചെയ്ത തീയതി- - 15- 1- 2010 . 
താലൂക്ക് -കാഞ്ഞിരപ്പള്ളി. 
ജില്ല കോട്ടയം. 
രജിസ്റ്റേർഡ് ഓഫീസ് കൂവപ്പള്ളി. 


